ദൈവമുമ്പാകെ 
എങ്ങനെ 
ഇഞ്ഞാനിയാകാം 


പിന്നെ ജ്ഞാനം എവിടെനിന്നു വരുന്നു? 
ഗ്രഹിക്കുന്ന സ്ഥലം എവിടെ? അവന്‍ 
മനുഷ്യനോടു: ഇതാ, കര്‍ത്താവിനോടുള്ള ഭയം 
തന്നേ ജ്ഞാനം; തിന്മയില്‍ നിന്ന്‌ 
അകന്നുപോകുന്നത്‌ വിവേകമാണ്‌. 

ഇയ്യോബ്‌ 28:20, 28 


കര്‍ത്താവിനോടുള്ള ഭയം ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു; 
അവന്റെ കല്പനകളെ അനുസരിക്കുന്ന ഏവര്‍ക്കും നല്ല വിവേകം 
ഉണ്ട്‌; അവന്റെ സ്തുതി എന്നേക്കും നിലനിലക്കുന്നു. 
സങ്കീര്‍ത്തനം 111:10 

വെളിച്ചം ഇരുട്ടിനെക്കാള്‍ ശ്രേഷ്ഠമായിരിക്കുന്നതുപോലെ 
ജ്ഞാനം ഭോഷത്ചത്തെ ശ്രേഷ്ഠമാക്കുന്നു എന്നു ഞാന്‍ കണ്ടു. 
സഭാപ്രസംഗി 2:13 

നഗരത്തിലുള്ള പത്തു വീരന്മാരെക്കാള്‍ ജ്ഞാനം ജ്ഞാനികളെ 
ബലപ്പെടുത്തുന്നു. സഭാപ്രസംഗി 7:19 

നിങ്ങളില്‍ ആര്‍ക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കില്‍, അവന്‍ 
എല്ലാ മനുഷ്യര്‍ക്കും ഓദാര്യമായി നല്‍കുന്ന ദൈവത്തോട്‌ 
ചോദിക്കട്ടെ; അതു അവനു കിട്ടും. എന്നാല്‍ അവന്‍ 
വിശ്വാസത്തോടെ യാചിക്കട്ടെ, ഒന്നുമില്ല. എന്തെന്നാല്‍, 
ആടിയുലയുന്നവന്‍ കാറ്റിനാല്‍ ആടിയുലയുകയും 
ആടിയുലയുകയും ചെയ്യുന്ന കടലിലെ തിര പോലെയാണ്‌. 
എന്തെന്നാല്‍, കര്‍ത്താവില്‍ നിന്ന്‌ എന്തെങ്കിലും ലഭിക്കുമെന്ന്‌ ആ 
മനുഷ്യന്‍ വിചാരിക്കരുത്‌. ഇരുമനസ്സുള്ള മനുഷ്യന്‍ തന്റെ എല്ലാ 
വഴികളിലും അസ്ഥിരനാണ്‌. യാക്കോബ്‌ 1:5-8 

നിങ്ങളില്‍ ജ്ഞാനിയും ജ്ഞാനിയുമായ മനുഷ്യന്‍ ആരാണ്‌? 
ജ്ഞാനത്തിന്റെ സൌമ്യതയോടെ അവന്‍ നല്ല സംസാരത്തില്‍ 
തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാല്‍ ഉയരത്തില്‍നിന്നുള്ള 
ജ്ഞാനം ആദ്യം ശുദ്ധവും പിന്നെ സമാധാനപരവും സൌമ്യവും 
സല്‍പ്രവ്യത്തിയുള്ളതും കരുണയും സദ്ഫലങ്ങളും നിറഞ്ഞതും 
പക്ഷപാതമില്ലാത്തതും കാപട്യമില്ലാത്തതുമാണ്‌. 

യാക്കോബ്‌ 3:13, 17 


മകനേ, നീ എന്റെ വചനങ്ങളെ കൈക്കൊള്ളുകയും എന്റെ 
കല്പനകളെ നിന്നില്‍ മറെച്ചുവെക്കുകയും ചെയ്താല്‍; അങ്ങനെ 
നീ നിന്റെ ചെവി ജ്ഞാനത്തിലേക്കു ചായിച്ചു വിവേകത്തിന്നു 
നിന്റെ ഹൃദയത്തെ ചായിച്ചുകൊള്‍ക; അതേ, നീ 
പരിജ്ഞാനത്തിനായി നിലവിളിക്കുകയും വിവേകത്തിനായി 
ശബ്ദം ഉയര്‍ത്തുകയും ചെയ്യുന്നുവെങ്കില്‍; നീ അവളെ 
വെള്ളിപോലെ അന്വേഷിക്കയും മറഞ്ഞിരിക്കുന്ന 
നിക്ഷേപങ്ങളെപ്പോലെ അവളെ അന്വേഷിക്കയും ചെയ്താല്‍; 
അപ്പോള്‍ നീ കര്‍ത്താവിനോടുള്ള ഭയം ഗ്രഹിക്കുകയും 
ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. കര്‍ത്താവു 
ജ്ഞാനം നല്‍കുന്നു; അവന്റെ വായില്‍നിന്നു പരിജ്ഞാനവും 
വിവേകവും വരുന്നു. അവന്‍ നീതിമാന്മാര്‍ക്കു നല്ല ജ്ഞാനം 
സംഗ്രഹിക്കുന്നു; നേരോടെ നടക്കുന്നവര്‍ക്കും അവന്‍ ഒരു 
പരിചയാണ്‌. അവന്‍ ന്യായവിധിയുടെ പാതകളെ കാക്കുന്നു, 
തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ കാക്കുന്നു. അപ്പോള്‍ നീ നീതിയും 
ന്യായവും നീതിയും ഗ്രഹിക്കും; അതെ, എല്ലാ നല്ല വഴികളും. 
സദൃശവാക്യങ്ങൾ 2:1-9 

ജ്ഞാനം നേടുക, വിവേകം നേടുക: മറക്കരുത്‌; എന്റെ വായിലെ 
വാക്കുകള്‍ വിട്ടുകളയരുതു. അവളെ ഉപേക്ഷിക്കരുത്‌, അവള്‍ 
നിന്നെ സംരക്ഷിക്കും: അവളെ സ്നേഹിക്കുക, അവള്‍ നിന്നെ 
സൂക്ഷിക്കും. ജ്ഞാനമാണ്‌ പ്രധാനം; അതിനാല്‍ ജ്ഞാനം നേടുക; 
അവളെ ഉയര്‍ത്തുക, അവള്‍ നിന്നെ ഉയര്‍ത്തും; നീ അവളെ 
ആശ്ശേഷിക്കുമ്പോള്‍ അവള്‍ നിന്നെ മഹത്വപ്പെടുത്തും. അവള്‍ 
നിന്റെ തലയ്ക്ക്‌ കൃപയുടെ ഒരു അലങ്കാരം തരും; മഹത്വത്തിന്റെ 
ഒരു കിരീടം അവള്‍ നിനക്കു തരും. സദൃശവാക്യങ്ങൾ 4:5-9 
കര്‍ത്താവിനോടുള്ള ഭയം ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു; 
വിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകമാണ്‌. 
സദൃശവാക്യങ്ങൾ 9:10 


അഹങ്കാരം വരുമ്പോള്‍ ലജ്ജയും വരുന്നു; എളിയവരുടെ 
പക്കലോ ജ്ഞാനമുണ്ട്‌. ജ്ഞാനമില്ലാത്തവന്‍ കൂട്ടുകാരനെ 
നിന്ദിക്കുന്നു; വിവേകമുള്ള മനുഷ്യനോ മിണ്ടാതിരിക്കുന്നു. 
സദൃശവാക്യങ്ങൾ 11:2, 12 

ഒരു മനുഷ്യന്‍ അവന്റെ ജ്ഞാനത്തിന്നു ഒത്തവണ്ണം 
പ്രശംസിക്കപ്പെടും; വക്രബുദ്ധിയുള്ളവനോ നിന്ദിക്കപ്പെടും. 
സദൃശവാക്യങ്ങൾ 12:8 


അഹങ്കാരത്താല്‍ മാത്രം വഴക്ക്‌ വരുന്നു; സദൃശവാക്യങ്ങൾ 13:10 
ജ്ഞാനമില്ലാത്തവന്നു ഭോഷത്വം സന്തോഷമാകുന്നു; 
വിവേകമുള്ളവനോ നേരോടെ നടക്കുന്നു. കര്‍ത്താവിനോടുള്ള 
ഭയം ജ്ഞാനത്തിന്റെ ഉപദേശമാണ്‌; ബഹുമാനത്തിനു മുമ്പില്‍ 
താഴ്മയും. സദൃശവാക്യങ്ങൾ 15:21, 33 

ജ്ഞാനം ലഭിക്കുന്നത്‌ സ്വര്‍ണ്ണത്തെക്കാള്‍ എത്രയോ നല്ലതി 
വെള്ളിയെക്കാള്‍ തിരഞ്ഞെടുക്കപ്പെടുന്നതിന്‌ പകരം വിവേകം 
നേടാനും! സദൃശവാക്യങ്ങൾ 16:16 


ജ്ഞാനം സമ്പാദിക്കുന്നവന്‍ തന്റെ പ്രാണനെ സ്നേഹിക്കുന്നു; 
വിവേകം പാലിക്കുന്നവന്‍ നന്മ കണ്ടെത്തും. 

സദൃശവാക്യങ്ങൾ 19:8 

സത്യം വാങ്ങുക, വില്‍ക്കരുത്‌; ജ്ഞാനം, ഉപദേശം, വിവേകം. 
സദൃശവാക്യങ്ങൾ 23:23 

ജ്ഞാനം ഇഷ്ടപ്പെടുന്നവന്‍ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു; 
സദൃശവാക്യങ്ങൾ 29:3 

വടിയും ശാസനയും ജ്ഞാനം നല്‍കുന്നു; സദൃശവാക്യങ്ങൾ 29:15 


